Mag.Ma, TV3/12 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


15th September 1984 
Vol. XXIX ] Trivandrum , Saturday, 

24th Bhadra 1906 


[No. 793 


GOVERNMENT OF KERALA 


Labour (E ) Department 


NOTIFICATION 


G.O. Rt. No. 1233 /84/LBR . Dated, Trivandrum , 14th September, 1984. 

S.R.O.No. 1083 /84. - In exercise of the powers conferred by clause (b ) 
of sub-section (1) of section 3 of the Minimum Wages Act, 1948 (Central Act 
XI of 1948 ) read with sub-section (2 ) of section 5 thereof, the Government 
of Kerala having considered the advice of the Committee appointed under 
clause (a ) of sub-section (1) of section 5 of the said Act and also the advice of the 
Minimum Wages Advisory Board constituted under section 7 of the said Act, 
and in supersession of Notification No. 15971/E1/73 /LBR dated the 1st April, 
1974 published in the Kerala Gazette : Extraordinary No. 352 dated the 
1st April, 1974 hereby revise the minimum rates of wages payable to the 
classes of employees employed in the employment in Minor Engineering 
Industry in the State as specified in the schedule hereto annexed and fix 17th 
day of September 1984 as the date on which the rates shall come into force. 
33/3863/MC 


9 


5 ) 


97 


23 


2 


SCHEDULE 
EMPLOYMENT IN GENERAL ENGINEERING 
Supervisory Staff : 

Rs. 
Foreman 

1125 Monthly 
Assistant Foreman / Assistant Supervisor 855 
Section Chargeman /Maistry 

720 
Highly skilled 

31 Daily 
Skilled : 
Grade I 

27 
Grade II 

24 
Grade III 

22 
Semi-skilled 
Grade 1 

22 
Grade II 

20 
Unskilled 

18 
Office Staff : 
Manager 

855 Monthly 
Head Clerk 

720 
Accountant 

675 
Stenographer 

630 
Draughtsman 

720 
Clerk 

540 
Clerk -cum - Typist 

585 
Typist 
Store Keeper 

495 
Time Keeper 

450 
Peon /Attender 
Watchman 

405 
Sweeper 

360 
Scavenger 

360 
EMPLOYMENT IN AUTOMOBILE ENGINEERING 

INCLUDING SERVICING AND REPAIRING 
Supervisory Staff : 

Rs. 
ChiefMechanic/Maistry/ Foreman 

810 Monthly 
Highly skilled 

32 Daily: 
Skilled : 
Grade I 

24 
Grade II 

22 
Grade III 

20 
Semi-skilled : 
Grade I 

20 
Grade II 

18 
Unskilled 

17 
Office Staff : Same as for General Engineering 


37 


540 


9 ) 


405 


99 


" 


93 


22 


ii 


EMPLOYMENT IN ELECTRICAL REFRIGERATION 

AND RADIO ENGINEERING 


1125 Monthly 

33 Daily 


29 


» 


Rs. 
Supervisory Staff : 

Foreman /Overseer I Grade 
Highly Skilled 
Skilled : 
Grade I 

28 
Giade II 

25 
Grade III 

23 
Semi-skilled : 
Grade I 

22 
Grade II 

20 
Unskilled 

17.50 
The daily wage rates mentioned above for all classes and categories of 
employees will be for a normal working day. 

The daily minimum rates of wages mentioned above are exclusive of 
påyment of remuneration in respect of weekly day of rest. 


9 ) 


+ 


Apprentices 

An Apprentice should be paid an allowance equal to 50 % of the wage s 
payable to an unskilled worker during the second year of Apprenticeship and 
an allowance equal to 75 % of the wages payable to an unskilled worker during 
the 3rd year of his apprenticeship . 


Protective Clauses 


1. The minimum rates of wages in respect of adolescents shall be 80 % 
of the wages for the class of employees to which he belongs 

.. 
2. Where wages are paid on a piece rate or on monthly basis or on con 
tract basis, the employees should be given a minimum wage not less than the 
minimum rates of wages revised in these recommendations. 

3. Where any category of employees is actually in receipt of higher 
wages than those specified in these recommendations or any other benefit, 
he/she should continued to be paid such higher wages or such benefits. 

4. Women workers should be paid the same wages as men workers for 
identical work . 


3 


Dearness. Allowance 


The employees should be given a D. A. of 6 paise for every point of 
increase over 240 in the cost of living Index Numbers !(New Series) published 
by the Directorate of Economics and Statistics, Trivandrum for the 
respective District Headquarters or for the nearest centre in the concerned 
District for which a cost of living index is published by the Directorate . 

If an employer gives monthly payments for the employment for which 
daily wages have been recommended and in respect of monthly " rated 
employees, they should be given D.A.equivalent to the amount arrived at by 
multiplying the daily D. A. by 26 . 


Apprentices are eligible for the D. A. 

Sometimes there can be delay in the payment of D. A. portions of the 
wages when the publication of the cost of living index for a month is delayed . 
In such an event D.A. should be paid along with the wage calculated on the 
Index Number of the previous month or the latest published Index Numbers. 


By order of the Governor , 

U. MAHABALA RAO , 
Commissioner and Secretary to 

Government. 


Explanatory Note 
( This does not form part of the notification , but is intended to indicate 
its general purport.) 

As per orders issued in G.O.Rt. 1356/ 80/LBR dated 25-9-1980 Government 
appointed a Committee to advise the Government in the matter of revision 
ofwages payable to the employees in the Minor Engineering Industry. This 
Committee since submitted its report and it was referred to the Minimum 
Wages Advisory Board . The advice of the Board also has been received . 

Government have decided to revise the minimum rates of wages payable 
to the employees working in Minor Engineering Industry on the basis of 
the Committee report. 

This notification is intended to achieve the above object. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984. 


Reg.No. Kt/TV (N /19 


Cornument of Borala 

100g 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


15th September 1984 


Vol. XXIX ] Trivandrum , Saturday, 


[No. 791 


24th Bhadra 1906 


GOVERNMENT OF KERALA 


Food (C ) Department 


ORDER 


No. 8728 /C2/84/Food. 

Dated, Trivandrum 15th September, 1984. 
S. R. O. No. 1082/84.--- In exercise of the powers conferred by clause (c) 
of sub -section (2 ) of Section 3 of the Essential Commodities Act, 1955 
(Central Act 10 of 1955 ), read with the Government of India , Ministry of.. 
Agriculture and Irrigation (Department of Food ), Order No. GSR 800 dated 
the 9th June, 1978 , published in the Gazette of India , Part II, section 3, 
sub-section (i) dated the 17th June , 1978 , and with the prior concurrence of the 
Government of India , the Government of Kerala hereby make the following 
order, further to amend the Kerala Wheat Products (Ex-Mill) Price Control 
Order, 1979, namely 


1 . Short title. This Order may be called the Kerala Wheat Products 
(Ex -Mill) Price Control ( Amendment) Order, 1984 . 


2 . Amendment.- In the Kerala Wheat Products ( Ex -Mill) Price Control 
Order, 1979 , for Schedule I, Schedule II and Schedule III, the following 
schedules shall be substituted , namely :-- 

33/3831/MC. 


SCHEDULE I 


[ See Clause 3 ( 1)] 


Name of Wheat Products 


Price in Rupees per Quintal 


( 1 ) 


( 2) 


Maida 
Sooji (Rava) 


252.00 
247.00 


SCHEDULE II 


( See Clause 4) 


Name of Wheat Products 


Price in Rupees per Quintal 

inclusive of Sales tax 


(1 ) 


( 2) 


Maida 
Sooji (Rava ) 


292.79 
292.79 


SCHEDULE III 


( See Clause 5) 


Name of Wheat Products 


Price in Rupees per Kilogram 
inclusive of Sales tax 

(2 ) 


(1) 


Maida 
Sooji (Rava ) 


3.00 
3.00 


By order of the Governor, 


K. ACHUTHAN NAIR , 
Additional Secretary (Food). 


3 


Esplanatory Note 
(This is not part of the notification but is intended to indicate its general 
purport). 

The Government of India have reduced the price of Wheat to be 
released to the Roller Flour Mills . So the Ex -Mill price , selling price from 
Civil Supplies Corporation and issue priče of Wheat Products have to be re 
fixed .. Hence the notification . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984. 


Reg . No. KL /TV a 


Government of Kerala 

1984 


KERALA . GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXIX ] Trivandrum , Saturday , 


15th September 1984 

- [ No. 792 
24th Bhadra 1906 (Saka) 


1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 
21 -ാം ആക്ററ്) 9 (5) -ാം വകുപ്പു പ്രകാരമുളള 

നോട്ടീസ് 
എ 2 . - 884/ 83 . 

1984 സെപ്ററംബർ 13 . 
താഴെ കൊടുത്തിരിക്കുന്ന ലിസ്ററിൽ പറഞ്ഞിട്ടുളളതും, 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ്ആക °ററ” (1962- ലെ 21 -ാം ആക്ററ്) ( പ്രകാരം ഒരു പൊതുക്കാ 
ര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺമെന്റം 
ഉദ്ദേശിക്കുന്നുവെന്ന്ഇതിനാൽ നോട്ടീസ് നല്കിയിരിക്കുന്നു . 

( പസ്തുത 
ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികത ഏജൻറു 
മൂലമോതാഴെപറയുന്നതീയതിയിലും സമയത്തും സ്ഥലത്തുംഹാജരാകുകയും, 

അവരോരോരുത്തർക്കുമുളള അവകാശബന്ധങ്ങളുടെ സ്വഭാ 
വവും, ഭൂമിയിൽ അങ്ങനെയുളള അവകാശബന്ധങ്ങൾ സംബന്ധിച്ചിടത്തോളം 
നഷ്ടപതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെ തുകയും വിവരങ്ങളും 
ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവുസംബന്ധിച്ച് വല്ല ആക്ഷേ 
പവുമുണ്ടെങ്കിൽ അതും ഏതാണെന്ന് കാണിച്ചുകൊണ്ട് പ്രസ്താവന ചെയ്യു 
കയും, അവരോ അവരുടെ ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു സ്റേറററുമെൻ 
സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്: അവകാശബന്ധമുളളവർ നഷ്ട്രപതിഫലത്തിന 

തർച്ച 
ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ അങ്ങനെ 
തേർച്ചചെയ്യാൻ വീഴ° ച് ചെയ്യുകയോ ചെയ്യുന്നപക്ഷം അവരുടെ 
അപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ് അയയ്ക്കുന്ന സംഗതി 
യിൽ കോടതി വിധിച്ചുകൊടുക്കേണ്ടതുകയാതൊരു സംഗതിയിലും 
ആക റാം 

11 -ാം വകുപ്പു പ്രകാരം കളക്റർ 

നൽകിയിട്ടുളള 
അവാർഡിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു . 


ഭൂമിയിൽ 


2 


ഹാജരാക തീയതിയും സമയവും 

സ്ഥലവും: -9-10-1984 ന 
രാവിലെ 11 മണിക്ക് സ്പെഷ്യൽ തഹശീൽദാർ (എൽ. എ .), എൻ. എച്ച്. 
തുശ്ശൂർ-3 മുമ്പാകെ. 

സ്ഥലത്തിന്റെ വിവരങ്ങൾ 

ജില്ല തൃശ്ശൂർ: 
താലൂക്ക് മുകുന്ദപുരം, 

വില്ലേജ് - കാറളം, 
കമനമ്പർ 

വിവരണം 

വിസ്തീർണ്ണം 
( ഹെക്ടറിൽ 


സർവ്വേ നമ്പർ 


പറമ്പ് 


0.4600 


140313A . 
1403 / 3B 


0.3756 


( ഒപ്പ്) 
സ‘പെഷ്യൽ തഹശീൽദാർ, 
(എൽ. എ .), എൻ. എച്ച്. 


തുശൗശൂർ-3 . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

, TRIVANDRUM, 1984, 


Reg. No.KL/ TVM 


Government of Kerala 

1984 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


15th September 1984 


Vol. XXIX ] Trivandrum , Saturday, 


[No. 795 


24th Bhadra 1906 (Saka ) 


GOVERNMENT OF KERALA 
Transport (H ) Department 


NOTIFICATION 


No. 21615 /H3/84/ Tr . D , 

Dated , Trivandrum , 24th August 1984 . 
S. R. O.No. 1085 /84. - Whereas in exercise of the powers conferred 
by clause (1) of article- 258 of the Constitution of India, the President has 
in Notification No. 2 /4 /63/Judl. II dated 31-5-1963 entrusted the Govern 
ment of Kerala with their consent, the functions of the Central Government 
under the Kerala Land Acquisition Act, 1961 (21 of 1962), in relation to 
the acquisition of lands for the purpose of the Union in the State of 
Kerala ; 

And whereas, it appears to the Government of Kerala that the land 
specified in the schedule below is needed or is likely to be needed for a 
public purpose, to wit for the construction of Departmental Post Office and 
Sub -postmater s quarters, Cherpu . 

Now , therefore, notice to that effect is hereby given to all whom it 
2y concern , in accordance with the provisions of sub-section (1) of 
section 3 of the said Act. 

33 /3865 / B . 


2 


SCHEDULE 


District- Trichur. 


Taluk Trichur, 


Village - Chevoor. 


(The extent given is approximate ) 


Sy. No. 


Description 


Extent in hectare 


92/1 part 


Dry 


0.0647 


Explanatory Note 


( This is not part of the notification , but is intended to bring out the 
general purport) 

The president of India has in Notification No. 2 /4 /63/ Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
acquire land for the use of Central Government in the State and it appears 
to the State Government that the land mentioned in the Schedule abave 
is needed for a public purpose viz ., to wit for the construction of Depart 
mental 

post office and Sub-postmaster s quarters, Cherpu . 
This declaration is intended for the above purpose.. 


രണഘടന 


എസ്. ആർ. ഒ . | നമ്പർ 1085/ 84. - ഇൻഡ്യൻ 

258 -ാം 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 31-5-1963 - ലെ 2| 4 |63 ;ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപനം 
മൂലം, കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തിനായി ഭൂമി വില് 
യ ° ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്റ്ററ 
(1962 - ലെ 21) പകാരമുളള കേന്ദ് , സർക്കാരിന്റെ ചുമതലകൾ കേരള 
സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും; 
താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് 

ർപ്പു പോസ്ററഫീസും ക്വാർട്ടേഴ്സും നിർമ്മിക്കുന്നതിന് ആവശ്യ 
മുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കേരള സർക്കാരിന് തോന്നുന്ന 
തിനാലും; 
ഇപ്പോൾ , അതിനാൽ, അതിനുള്ള നോട്ടീസ് ബന്ധപ്പെട്ട 

എല്ലാ 
പേർക്കും പ്രസ്തുത ആക്റ്റ്3 -ാം വകുപ്പ് (I) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥ 
കൾ അനുസരിച്ച് ഇതിനാൽ നൽകുന്നു . 


പട്ടിക 


-ആശ°ശൂർ, 

താലുക്ക്-തൃശ° ശൂർ, 
വില്ലേജ°_ചവൂർ. 
( ഏകദേശ വിസ്തീർണ്ണമാണ് നൽകിയിരിക്കുന്നത്) 
സർവ്വേ നമ്പർ വിവരണം വിസ്തീർണ്ണം ഹെക്ടറിൽ 
92/1,ഭാഗം പുരയിടം 

0.0647 


വിശദീകരണക്കുറിപ്പ 


വിജ്ഞാപനത്തിൻറ ഭാഗമല്ല . എന്നാൽ പൊതു ഉ 8 ° oദശ. 
വെളിപ്പെടുത്തുന്നതിന് ഉദ ° ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963- ലെ 2/ 4/ 1963 /ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപ 

യോഗത്തിനായിഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം * കേരള സർക്കാ 
രിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും , മുകളിൽ പട്ടിക 
യിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു : ആവശ്യത്തിന് അതായത് ചേർപ്പു 
പോസ്ററാഫീസും ക്വാർട്ടേഴ്സും നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് 
കേരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

മേൽപറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ വിജ ° ഞാപനം. 


By order of the Governor, 

V. A. AUGUSTINE , 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984 , 


Reg.Na KL/TVIJAS 


Government of Kerala 

1984 


KERALA GAZETTE 

C EXTRAORDINARY 
PUBLISHED BY AUTHORITY 


15th September 1984 
Vol. XXIX ] Trivandrum , Saturday, 

24th Bhadra 1906 ( Saka ) 


[No. 794 


GOVERNMENT OF KERALA 
Transports (H ) Department 

DECLARATION 
No. 34563/H3/83 /Tr.D . 

Dated , Trivandrum , 111h September 1984 . 
S. R. O. No. 1084/84. - Whereas in exercise of the powers conferred by 
clause (1) of article 258 of the Constitution of India the President has in 
Notification No. 274 /63 /Judl. II dated 31st May , 1963, entrusted the 
Government of Kerala , with their consent, the functions of the 
Central Government, under the Kerala Land Acquisition Act, 1961 (Act 21 
of 1962) in relation to acquisition of land for the purpose of the Union , in 
the State of Kerala ; 

And whereas, the Government of Kerala are satisfied that the said 
lands have to be acquired for a public purpose ; 

Now , therefore , 10 Government of Kerala bercby delare under 
section 6 of the Act that the land specified in the Schedule below 
and measuring 0.2894 hectare be the same a little more or less , is needed 
for a public purpose , to wit for the construction of Staff quarters and 
office accommodation for Telephone Department and under section 7 of 
the said Act direct the Special Tahsildar (Land Acquisition ), Kozhikode 
to take order for the acquisition of the land. 

A plan of the land is kept in the Office of the Special Tahsildar 
( L. A.), Kozhikode and may be inspectod at any time during office 
hours . 

33 /3864/ V , 


1 


2 


SODUL 


istrict - Kozhikode. 
Taluk- Kozhikode. 

Village - Cheruvannur . 
( The extent given is approximate ) 
Description 

Extent in hectare 
143/4 0 : D . 

0.2894 


Surdey No. 


Explanatory Note 


( This is not part of the Notification , but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2/ 4/ 63/ Judl. II . 
dated 31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire land for the use of the Central Government in the State 
and it appears to the State Government that the land mentioned in the 
schedule above are needed for a public pupose viz . construction of Staff 
quarters and office accommodation for Telephone Department. 

This Declaration is intended for the above purpose . 

എസ്, ആർ, ഒ, നമ്പർ 1084/84. - ഇൻഡ്യൻ ഭരണഘടനയിലെ 258 -ാം അനു 
ച g ദം 

(1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, 
രാഷ്ടപതി 31-5-1963- ലെ 2| 4 |63|ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ° ഞാപന 
പ്രകാരം കേരള സംസ്ഥാനത്ത് യൂണിയൻ ആവശ്യത്തിനായി ഭൂമി 
വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ 
ആക°s ” ( 1962- ലെ 21) അനുസരിച്ചുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ 
കേരള സർക്കാരിനെ, അവരുടെ സമ്മതത്തോടുകൂടി രമേല്പിച്ചിരിക്കുന്നതി 
നാലും ; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 ) 5 -ാം വകുപ്പ 
(2) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചതിൽ 
താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് 

വില 
യ്ക്കെടുക്കേണ്ടതാണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്ന 
തിനാലും ; 
ഇപ്പോൾ , അതിനാൽ, 

( പസ്തുത ആക്ട് 6 -ാം വകുപ്പുപ്രകാരം 
പട്ടികയിൽ 

പറഞ്ഞിട്ടുളളതും 0.2894 ഹെക്ടർ, വിസ്തീർണ്ണ 
മുളളതുമായ ഭൂമി അത് അത്രതന്നെയോ തിൽ (അല്പം കുടുതലോ 
കുറവോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതുകാര്യത്തിന് സ്: അ ചായത് 
ടെലഫോൺ എക്സ്ചേഞ്ച്- സ്ററാഫ് ക്വാർട്ടേഴ്സും ആഫീസ് കെട്ടിടവും 
നിർമ്മാണത്തിന് ആവശ്യമുണ്ടെന്ന് കേരള സർക്കാർ, ഇതിനാൽ പ്രഖ്യാപി 
ക്കുകയും, 

ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് വാങ്ങുവാൻ 
(പസ്തുത ആക്ട് 7 -ാം വകുപ്പു പ്രകാരം കോഴിക്കോട ലാൻഡ് അക്വിസ 
ഷൻ സ്പെഷ്യൽ തഹശീൽദാ.രോട് നിർദ്ദേശ ക്കുകയും ചെയ്യുന്നു . 


താഴെ 


: 3 


പ്രസ്തുത സ്ഥലത്തിന്റെ പ്ലാൻ സ്പെഷ്യൽ തഹശീൽദാർ (ലാൻഡ് 
അക്വിസിഷൻ), കോഴിക്കോട് എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ്, സമയത്ത് എപ്പോൾ വേണമെങ്കിലും അത്. പരിശോധിക്കാവുന്ന 
താകുന്നു . 

പട്ടിക 


ജില്ല കോഴിക്കോട്. 
താലൂക്ക °_കോഴിക്കോട്. 

വില്ലേജ° -ചെറുവണ്ണൂർ: 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവെ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 

( ഹെക്ടറിൽ) 
14314 ഒ , ഡി . 

0.2894 
വിശദീകരണക്കുറിപ്പ് 
( ഇത് ( പഖ്യാപനത്തിൻറ 

ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം 
വെളിപ്പെടുത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത്. 
കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിലേക്ക് സ്ഥലം വിലയ്ക്കെടുക്കാനുളള 
അധികാരം അവരെ ഭരമേല്പിച്ചിട്ടുളളതും, മുകള ൽ പട്ടികയിൽ പറത്തിട്ടുളള 
സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന്, അതായത 

ടെലഫോൺ 
എക്സ്ചേഞ്ച്- സ്ററാഫ് ക ാർട്ടേഴസും ,ആഫീസ് കെട്ടിടവും നിർമ്മി . 
ക്കുന്നതിന് ആവശ്യമാണെന്ന് സർക്കാരിന ബോദ്ധ്യപ്പെട്ടിട്ടുളളതും 
ആകുന്നു . 

ഈ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ്. 


By order of the Governor, 

V.A. AUGUSTINE, 
Additional Secretary to Government. 


FRINTED AND PUBLARE AL BY THE 8. G. P. AT THE GOVERNDIENT PRESB, 

TRIVANDRUM , 1984. 


